Regn . No. KERBIL / 2012 / 45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL / TV ( N )/634/2018 - 20 


കേരള സർക്കാർ 
Government of Kerala 

2019 


सत्यमेव जयते 


- 
കേശ 
GOVERNM 


ക 


രള സർക്ക 
NMENT OF 


ർക്കാർ 


F KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 8 


തിരുവനന്തപുരം, 

ചൊവ്വ 


2019 നവംബർ 12 
12th November 2019 

1195 തുലാം 26 
26th Thulam 1195 


നമ്പർ 


Vol. VIII ) 


No . 


Thiruvananthapuram , 

Tuesday 


1941 കാർത്തികം 21 
21st Karthika 1941 


PART III 


Commissionerate of Land Revenue 


12th Nov. 2019] 


COMMISSIONERATE OF LAND REVENUE 


10173 


PALAKKAD DISTRICT 

Mannarkkad Taluk 


പരസ്യം 


- ( 1) 


നമ്പർ സി1-5167/ 9/ 300 /2019. 

2019 ആഗസ്റ്റ് 19. 
- മണ്ണാർക്കാട് താലൂക്കിൽ അല ന ലൂർ - 1 വില്ലേജിൽ 
രത്നമ്മ, പി . ആർ. w / o വി . ജി . ശശീ ധ രൻ നായർ, 
പ്ലാമൂട്ടിൽ വീട്, തെച്ചിക്കോട്, അലനല്ലൂർ പി . ഒ . എന്നവർ 
മരണപ്പെട്ടുവെന്നും ഫെഡറൽ ബാങ്ക് അലനല്ലൂർ ശാഖയിൽ 
ഹാജ രാക്കു ന്ന തി നായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് 
അനുവദിച്ചുതരണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പരേതയുടെ 
മകൻ ഗോകുൽ നായർ എന്നയാൾ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അലനല്ലൂർ- 1 വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
രത്നമ്മ , പി . ആർ. എന്ന വർ 6 - 5 - 2 019 -ാം തീയതി 
മരണപ്പെട്ടിട്ടുള്ളതായും പരേതയുടെ അവകാശിയായി താഴെ 
പറയുന്നയാൾമാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 

പേര് 

പരേതയുമായുള്ള വയസ് 

ബന്ധം 


നമ്പർ സി1 - 4409 / 9 / 300 / 2019. 

2019 ആഗസ്റ്റ് 19 . 
-- മണ്ണാർക്കാട് താലൂക്കിൽ മണ്ണാർക്കാട് - 1 വില്ലേജിൽ 
പദ്മിനി അമ്മ w / o യു . കരുണാകരൻ നായർ, നെച്ചുള്ളി 
പൂന്തോട്ടത്തിൽ വീട്, നായാടിക്കുന്ന്, മണ്ണാർക്കാട് പി . ഒ . 
എന്നവർ മരണപ്പെട്ടുവെന്നും ബാങ്കിൽ ഹാജ രാ ക്കു ന്ന 
തി നായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അ നു വ ദിച്ചു 
തരണമെന്നും ആവശ്യപ്പെട്ടു കൊണ്ട് പരേത യുടെ മകൾ 
ബീന , എൻ. എന്ന വർ സമർപ്പിച്ച അപേക്ഷയിൻ മേൽ 
മണ്ണാർക്കാട്- 1 വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 
പദ്മിനി അമ്മ എന്ന വർ 19 - 10 - 2014 -ാം തീയതി മരണ 
പ്പെട്ടിട്ടുള്ളതായും പരേതയുടെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു . 
- കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


മകൻ 


- 


53 


അശോക് കുമാർ, എൻ. 
ബീന , എൻ. 


2 


മകൾ 


- 48 


മേൽപ്പറഞ്ഞവരാണ്പരേതയുടെ അവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


ഗോകുൽ നായർ 


മകൻ 


- 


28 


മേൽപ്പറഞ്ഞയാളാണ്പരേതയുടെഅവകാശിയെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
മണ്ണാർക്കാട്. 


( ഒപ്പ്) 
തഹശീൽദാർ. 


MALAPPURAM DISTRICT 


( 2) 


Ernad Taluk 


പരസ്യം 


നമ്പർ സി1 -4408 / 9/300/ 2019. 

2019 ആഗസ്റ്റ് 19. 
മണ്ണാർക്കാട് താലൂക്കിൽ മണ്ണാർക്കാട് - 1 വില്ലേജിൽ 
കെ . ബാലകൃഷ്ണൻ നായർ s/o വേലായുധൻ നായർ, അഭിലാഷ് 
നില യം , അ ര ക ർശ്ശി, മണ്ണാർക്കാട് പി . ഒ. എന്നയാൾ 
മരണപ്പെട്ടുവെന്നും സബ്രഷറി, മണ്ണാർക്കാട് ഹാജരാക്കുന്ന 
തി നായി അനന്തരാവകാശ സർട്ടിഫിക്കറ്റ് അനു വ ദിച്ചു 
ത ര ണ മെന്നും ആ വ ശ്യ പ്പെട്ടു കൊണ്ട് പരേ ത ന്റെ ഭാര്യ 
എസ്. തങ്കമണി പിള്ള സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ 
മണ്ണാർക്കാട്-1 വില്ലേജാഫീസർവഴി അന്വേഷണം നടത്തിയതിൽ 

കെ . ബാലകൃഷ്ണൻനായർ എന്നയാൾ 21- 3- 2019 -ാം തീയതി 
മരണപ്പെട്ടിട്ടുള്ളതായും പരേതന്റെ അവകാശികളായി താഴെ 
പറയുന്നവർ മാത്രമാണുള്ളതെന്നും അറിവായിരിക്കുന്നു. 
ക്രമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
-- എസ്. തങ്കമണി പിള്ള ഭാര്യ - 73 
ശ്രീജ റാണി, ടി. 

മകൾ 
ദീപ റാണി മേനോൻ 
- അബിലാഷ് കുമാർ, ബി. മകൻ 
- മേൽപ്പറഞ്ഞവരാണ്പരേതന്റെഅവകാശികളെന്നുള്ളതിന് 
അവകാശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനുള്ളിൽ രേഖാമൂലം മണ്ണാർക്കാട് തഹശീൽദാർ 
മുമ്പാകെ ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാതപാൽ 
മാർഗ്ഗമായോ വരുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


നമ്പർ ഇ2 -4769 / 2019. 

- 2019 സെപ്റ്റംബർ 2. 
-- ഏറ നാട് താലൂക്കിൽ നറു കര വില്ലേജിൽ 
എലായി വീട്ടിൽ കരു വമ്പം പി . ഒ ., മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന ഇ . അബ്ദുള്ള എന്നയാൾ 6- 4- 2019 -ാം തീയതി 
മര ണ പ്പെട്ടി രി ക്കു ന്നു . ടിയാന്റെ അന ന്ത രാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാര്യ ആയിഷാബി, കെ . 
ഏലായി എന്ന വർ ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷ 
യിൻമേൽ അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ 
അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


bl 


ഭാര്യ 
മകൾ 


- 


51 


ആയിഷാബി, കെ . 
ഹഫ്സ ത്ത്, പി. പി. 
ഫാത്തിമ സുഹ്റ 
മുഹമ്മദ് നിസാർ 
സീനത്ത് 


ം 


മകൻ 


- 5 


മകൾ 


മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


103 


10174 


KERALA GAZETTE 


[PART III 


- നമ്പർ ഇ2 - 8990 / 2019. 


2019 സെപ്റ്റംബർ 5. 


- ഏറ നാട് താ ലൂ ക്കിൽ തക്ക ല ങ്ങോട് വില്ലേ ജിൽ 
നത്തലക്കുന്ന് വീട്ടിൽ തൃക്ക ല ങ്ങോട് പി. ഒ., മലപ്പുറം 
ജില്ലയിൽ താമസിച്ചിരുന്ന ഇമ്പിച്ചി എന്നയാൾ 2 - 5 - 2019 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്ന തി നു വേണ്ടി ടിയാളുടെ മകൻ ചൂലൻ, 
മഞ്ഞ ക്കോട്ടിൽ എന്നയാൾ ഈ ആഫീസിൽ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽഅന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
യാളെ അനന്തരാവകാശിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 


പേര് 


നമ്പർ ഇ2- 8311/ 2019 . 

2019 സെപ്റ്റംബർ 3. 
ഏറ നാട് താലൂക്കിൽ മഞ്ചേരി വില്ലേജിൽ നിര വ്യയ 
വീട്ടിൽ മഞ്ചേരി പി. ഒ., മലപ്പുറം ജില്ലയിൽ താമസിച്ചിരുന്ന 
ദാക്ഷായണി അമ്മ എന്നവർ 30- 12 - 2018 -ാം തീയതി മരണപ്പെട്ടി 
രിക്കുന്നു. ടിയാളുടെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതി 
നുവേണ്ടി ടിയാളുടെ മകൾ ഉഷ, കെ ., നിരവ്യയ എന്നവർ ഈ 
ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
- 1 രമണി, കെ . 

മകൾ 
രത്നവല്ലി 
സുമ, കെ . 
ഉഷ, കെ . 
പ്രമോദ് കുമാർ 

മകൻ 
പ്രസന്ന മോഹൻദാസ് മരിച്ച മകൻ 

മോഹൻദാസിന്റെ മരുമകൾ 53 
7 അതുൽ മോഹൻദാസ് ,, 

മകൻ 29 
- 8 അമിത് മോഹൻദാസ് 

മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


മരിച്ചയാളുമായുള്ള വയസ് 

ബന്ധം 


ചൂലൻ 


മകൻ 


- 


59 


3, 


25 


മേൽപ്പറഞ്ഞയാളെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


( 3 ) 


നമ്പർ ഇ2- 5683 / 2019. 

2019 സെപ്റ്റംബർ 5. 
നമ്പർ ഇ2 - 8097 / 2019. 

2019 സെപ്റ്റംബർ 2. 

- ഏറനാട് താലൂക്കിൽ മലപ്പുറം വില്ലേജിൽ പുത്തൻ 
ഏറനാട് താലൂക്കിൽ പയ്യനാട് വില്ലേജിൽ മാഞ്ചേരി വീട്ടിൽ വീട്, ചെറാട്ടുകുഴി വീട്ടിൽ മലപ്പുറം പി. ഒ., മലപ്പുറം 
വീട്ടിൽ പയ്യനാട് പി. ഒ ., മലപ്പുറം ജില്ലയിൽ താമസിച്ചിരുന്ന 
ആമിന , കെ . എന്നവർ 1- 2 -2019 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. 

ജില്ലയിൽ താമസിച്ചിരുന്ന ലക്ഷ്മി പുത്തൻ വീട്ടിൽ എന്നവർ 
ടിയാളുടെ അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി 3 - 4- 2018 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാളുടെ അനന്തരാ 
ടിയാളുടെ മകൻ മുഹമ്മദ് കുരിക്കൾ, മാഞ്ചേരി എന്നയാൾ ഈ വകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകൻ 
ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 

രവീന്ദ്രൻ, പുത്തൻ വീട്ടിൽ വീട്, ചെറാട്ടുകുഴി എന്നയാൾ ഈ 
റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 

ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം 
കമ പേര് പരേതയുമായുള്ള വയസ് 

നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
നമ്പർ 

ബന്ധം 

റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
മുസ്തഫ കുരിക്കൾ 

മകൻ 

ക്രമ പേര് 

പരേതയുമായുള്ള വയസ് 
ജമീല 

മകൾ നമ്പർ 

ബന്ധം 
സുബൈദ മാഞ്ചേരി 
ഫാത്തിമ മാഞ്ചേരി 

രവീന്ദ്രൻ 

മകൻ 

- 54 
മുഹമ്മദ് കുരിക്കൾ മകൻ 

അനിത 

മകൾ 
ഇസഹാക്ക്, എം . 
7 ഹസീന ഫൈസൽ സലീം മകൾ 

- മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
-- മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 

- നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 

ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 

- അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 

അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


104 


12th Nov. 2019) 


COMMISSIONERATE OF LAND REVENUE 


10175 


നമ്പർ ഇ2 - 7592 / 2019 . 


2019 ജൂ 


ലൈ 20. 


നമ്പർ ഇ2- 7593 / 2019. 


- 2019 സെപ്റ്റംബർ 5. 


- ഏറ നാട് താലൂക്കിൽ ആന ക്കയം വില്ലേജിൽ ഏറ നാട് താ ലൂ ക്കിൽ ആന ക്കയം വില്ലേ ജിൽ 
കാക്കാമൂലക്കൽവീട് വീട്ടിൽ ഇരുമ്പുഴി പി. ഒ., മലപ്പുറം ജില്ല കൂരിമണ്ണിൽ പട്ടിയിൽ വീട് വീട്ടിൽ ആനക്കയം പി . ഒ., മലപ്പുറം 
യിൽ താമസിച്ചിരുന്ന സുഹ്റാബി എന്നവർ 26 - 11 - 2018 -ാം ജില്ലയിൽ താമസിച്ചിരുന്ന കുഞ്ഞഹമ്മദ് എന്നയാൾ 16 -5- 2019 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശികളെ തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകൻ അബ്ദുസ്സലാം, - സ്ഥാപിച്ചുകിട്ടു ന്ന തി നു വേണ്ടി ടിയാന്റെ മകൻ 
കാക്കാമൂലക്കൽ വീട് എന്നയാൾ ഈ ആഫീസിൽ സമർപ്പിച്ച് 

മുഹമ്മദ് ജൈസൽ, കൂരിമണ്ണിൽ പട്ടിയിൽ വീട് എന്നയാൾ ഈ 
അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 

ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം 
വരെ അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 

നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 

റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 
കമ പേര് 

പരേതയുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 

കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
കുഞ്ഞിമൊയ്തീൻ, കെ . എം . ഭർത്താവ് - 60 

ജസീറ, കെ . 

ഭാര്യ 
- അബ്ദുസ്സലാം മകൻ 

മുഹമ്മദ് ജൈസൽ, കെ . പി. മകൻ 
ശിയാഹുൽ അക്ബർ 

മുഹമ്മദ് ഇസഹാഖ്, കെ . പി. 
മുഹമ്മദ് ആഷിഖ് 

ആമിന ജൈസ , കെ . പി . മകൾ 
സാദിഖ റാഷിദ മകൾ 

മറിയുമ്മ റെന, കെ . പി . മകൾ 
ആയിഷ മുബഷിറ 

6 ചേക്കു , കെ . പി . 

പിതാവ് 
7 ഫാത്തിമ മുർഷിദ 

മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
- മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 

നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 

ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 

ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 

അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 

അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


35 


നമ്പർ ഇ2- 2717/ 2019. 

- 2019 സെപ്റ്റംബർ 17. 
നമ്പർ 12 - 14187/ 2018. 

2019 സെപ്റ്റംബർ 5. 

ഏറനാട് താലൂക്കിൽ വെറ്റിലപ്പാറ വില്ലേജിൽ മുണ്ടാടൻ 
-- ഏറ നാട് താലൂക്കിൽ മലപ്പുറം വില്ലേജിൽ നന്ദ നം , 

ഹൗസ് വീട്ടിൽ വെറ്റിലപ്പാറ പി . ഒ ., മലപ്പുറം ജില്ലയിൽ 
ചെന്നത്ത് വീട്ടിൽ മുണ്ടുപറമ്പ് പി. ഒ., മലപ്പുറം ജില്ലയിൽ താമ സിച്ചിരുന്ന കദീ ജ ക്കുട്ടി എന്ന വർ 25 - 10 - 2018 -ാം 
താമസിച്ചിരുന്ന ഉമാദേവി അന്തർജനം എന്നവർ 7 - 11- 2018 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശിയെ 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശിയെ സ്ഥാപിച്ചു കിട്ടുന്ന തി നു വേണ്ടി ടിയാളുടെ മകൻ 
സ്ഥാപിച്ചു കിട്ടുന്നതിനുവേണ്ടി ടിയാളുടെ മകൾ രാജനന്ദിനി, അബ്ധുറഹ്മാൻമുണ്ടാടൻ,മുണ്ടാടൻ ഹൗസ് എന്നയാൾ 
നന്ദ നം , ചെന്നത്ത് എന്നവർ ഈ ആഫീസിൽ സമർപ്പിച്ച ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം 
അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവകാശിയായി 
വരെ അനന്തരാവകാശിയായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 


പേര് 


പേര് 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


പരേതയുമായുള്ള വയസ് 

ബന്ധം 


രാജനന്ദിനി 


മകൾ 


- 


54 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


- അബ്ധുറഹ്മാൻമുണ്ടാടൻ മകൻ 62 
- മേൽപ്പറഞ്ഞയാളെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


Gaz , No. 45/ 2019 /DTP ( CLP ) . 


105 


10176 


KERALA GAZETTE 


[PART III 


( 10 ) 


നമ്പർ ഇ2 - 9160 / 2019 . 

2019 സെപ്റ്റംബർ 6. 
ഏറ നാട് താ ലൂ ക്കിൽ അരീക്കോട് വില്ലേ ജിൽ 
പരിഹൗസ് വീട്ടിൽ അരീക്കോട് പി. ഒ., മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന അഹമ്മദ്കുട്ടി പരി എന്നയാൾ 2 - 4 - 2009 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ മകൻ റിയാസ് പരി, 
പരി ഹൗസ് എന്നയാൾ ഈ ആഫീസിൽ സമർപ്പിച്ച 
അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
വരെ അനന്തരാവകാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
| കമ - പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 


ക്രമ 


1 


ആയിഷാബി, കെ . വി. 

ഭാര്യ 
സലീം ബാബു 

മകൻ 
സജീർമോൻ പരി 
നൗഷാദ് പരി 
നൗഫൽ പരി 

റിയാസ് പരി 
മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


- ( 11 ) 


( 12 ) 
നമ്പർ ഇ2- 8312/ 2019. 

2019 സെപ്റ്റംബർ 6. 
ഏറ നാട് താലൂക്കിൽ തക്ക ല ങ്ങോട് വില്ലേജിൽ 
അയനിക്കു ന്നൻ വീട്ടിൽ തൃക്കലങ്ങോട് പി . ഒ ., മലപ്പുറം 
ജില്ലയിൽ താമസിച്ചിരുന്ന അലി എന്നയാൾ 10 - 1 - 2019 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടു ന്ന തി നു വേണ്ടി ടിയാന്റെ സഹോദ ര ൻ 
സെയ്തലവി അയനിക്കുന്നൻ, അയനിക്കുന്നൻ എന്നയാൾ ഈ 
ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി 
റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു . 

പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

- ബന്ധം 
സക്കീന നെടുകുണ്ടൻ 

ഭാര്യ 
സയ്തലവി അയനിക്കുന്നൻ സഹോദരൻ 
മുഹമ്മദ് അഷറഫ് അയനിക്കുന്നൻ 
സക്കീർഹുസൈൻ അയനിക്കുന്നൻ ,, 
പാത്തുമ്മ അയനിക്കുന്നൻ സഹോദരി 
ആയിഷ ബീവി അയനിക്കുന്നൻ 
സാബിറ അയനിക്കുന്നൻ 

മൈമൂനത്ത് അയനിക്കുന്നൻ 
9 റസൂലാബി അയനിക്കുന്നൻ 

മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 

(13 ) 
നമ്പർ ഇ2- 10188 / 2019. 

2019 ഒക്ടോബർ 15 . 
ഏറനാട് താലൂക്കിൽ മേൽമുറി വില്ലേജിൽ ചാലാട്ടിൽ, 
കള്ളാടിത്താടി മുട്ടിപ്പടി വീട്ടിൽ മേൽമുറി പി . ഒ., മലപ്പുറം 
ജില്ലയിൽ താമസിച്ചിരുന്ന കുഞ്ഞിമുഹമ്മദ് ഹാജി, സി. കെ . 
എന്നയാൾ 27 -6 -2018 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു. ടിയാന്റെ 
അനന്തരാവകാശികളെ സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ 
മകൻ അബ്ദുൽ റസാഖ് ചാലാട്ടിൽ, കള്ളാടിത്തൊടി മുട്ടിപ്പടി 
എന്നയാൾ ഈ ആഫീസിൽ സമർപ്പിച്ച അപേക്ഷയിൻമേൽ 
അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരെ അനന്തരാവ 
കാശികളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു. 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
അബ്ദുൽ റസാഖ് 

മകൻ 
മുഹമ്മദ് ഹസൻ 
മുഹമ്മദ് അഷ്റഫ്, സി . കെ . 
ഫാത്തിമ സുഹറ 

മകൾ 
ഉമ്മുഹബീബ . സി . കെ . 
6 കദീജ 

ഭാര്യ 
- മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 
താലൂക്കാഫീസ്, 

( ഒപ്പ്) 
ഏറനാട്. 

തഹശീൽദാർ, 


നമ്പർ ഇ2- 5003/ 2019 . 

2019 സെപ്റ്റംബർ 16. 
- ഏറനാട് താലൂക്കിൽ ആനക്കയം വില്ലേജിൽ പാലേമ്പടിയൻ 
കാപ്പാട്ട് ഹൗസ് വീട്ടിൽ ആനക്കയം പി. ഒ., മലപ്പുറം ജില്ലയിൽ 
താമസിച്ചിരുന്ന മുഹമ്മദ്, പി. കെ . എന്നയാൾ 19 - 12- 2004 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്തരാവകാശികളെ 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി ടിയാന്റെ ഭാര്യ ഹാജറ, പി . കെ . 
പാലേമ്പടിയൻ കാപ്പാട്ട് ഹൗസ് എന്നവർ ഈ ആഫീസിൽ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ അന്വേഷണം നടത്തിയതിൽ 
താഴെ പറയുന്നവരെ അനന്തരാവകാശികളായി റിപ്പോർട്ട് 
ചെയ്യപ്പെട്ടിരിക്കുന്നു. 


- പേര് 


ക്രമ 
നമ്പർ 


പരേതനുമായുള്ള വയസ് 

ബന്ധം 


ഭാര്യ 


2 


മകൾ 


ഹാജറ, പി . കെ . 
നിഷമോൾ, പി . കെ . 
ഷഹ് , പി. കെ . 
രഹ് , പി . കെ . 
രസ് , പി. കെ . 
നവാസ്, പി. കെ . 


മകൻ 


മേൽപ്പറ ഞ്ഞ വരെ ചേർത്ത് അവകാശ സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടെങ്കിൽ ആയത് 
ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തി 30 ദിവസത്തിനകം 
ഏറനാട് തഹശീൽദാർക്ക് എഴുതി ബോധിപ്പിക്കേണ്ടതാണ്. 
അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ വരുന്നതോ ആയ 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല. 


106 


